Kerala Gazette No. 30 dated 24th July 2012 . 
PART I 


Section iji 


GOVERN 


സർക 
" MENT OF KA 


S .KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 9207 / ലെഗ്. ബി2/2010 / നിയമം. 


തിരുവനന്തപുരം, 2012 ജൂൺ 19 . 

1934 ജ്യേഷ്ഠം 29 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ജൂൺ 4 -ാം തീയതി പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 6 -ാം ആക്റ്റ് 


2005 - ലെ കേരള ഭൂപരിഷ്കരണ (രണ്ടാം ഭേദഗതി) 

ആക്റ്ററ്റ് 


1963- ലെ കേരള ഭൂപരിഷ്കരണ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . - 1963 - ലെ കേരള ഭൂപരിഷ്കരണ ആക്ട് ഇതിനു ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


- ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അൻപത്തി ആറാം സംവത്സരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


- 1. ചുരുക്ക പ്പേരും പാരം ഭ വും . - ( 1) ഈ ആക്റ്റിന് 2005- ലെ കേരള 
ഭൂപരിഷ്കരണ (രണ്ടാം ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 81 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1963- ലെ കേരള ഭൂപരിഷ്കരണ ആക്റ്റിലെ 
( 1964 - ലെ 1) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 
81 -ാം വകുപ്പിൽ - 


( എ ) ( 1) -ാം ഉപവകുപ്പിൽ, ( ഇ ) ഖണ്ഡത്തിനുശേഷം താഴെ പറയുന്ന ഖണ്ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 


- “(എഫ്) കശുമാവിൻ തോട്ടം 

വിശ ദീ ക ര ണം . - ഈ ഖണ്ഡ ത്തിന്റെ ആ വ ശ്യ ത്തി ലേ യ് ക്കാ യി 
“കശുമാവിൻ തോട്ടം എന്നാൽ ഒരു ഹെക്ടറിൽ 150 - ൽ കുറയാതെ കശുമാവ് 
മരങ്ങൾ പ്രധാനമായും കൃഷിചെയ്തിട്ടുള്ള ഭൂമി എന്നർത്ഥമാകുന്നു . ; 

( ബി ) (3) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേ 
ണ്ടതാണ്, അതായത്-- 

“(4 ) ഈ ആക്റ്റിലോ, തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും 
നിയമത്തിലോ, ഏതെങ്കിലും കരാറിലോ, മറ്റേതെങ്കിലും പ്രമാണങ്ങളിലോ, ഏതെങ്കിലും 
കോടതിയുടേയോ ട്രൈബ്യൂണലിന്റെയോ, താലൂക്ക് ലാന്റ് ബോർഡിന്റെയോ, ലാന്റ് 


ബോർഡിന്റെയോ, മറ്റേതെങ്കിലും അധികാര സ്ഥാനത്തിന്റെ യോ , ഏതെങ്കിലും 
വിധിന്യായത്തിലോ, ഡിക്രിയിലോ, ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
തോട്ടങ്ങളും, അതിനോടനുബന്ധമായുള്ള ഭൂമിയും അല്ലെങ്കിൽ അത്തരം തോട്ടങ്ങളിൽ 
വ്യാപിച്ചു കിടക്കുന്നതുമായ ഭൂമി കൈവശമുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള കൈവശ 
ഭൂമിയുടെ വ്യാപ്തിയുടെ അഞ്ചു ശതമാനത്തിൽ കവിയാതെ ഉദ്യാനകൃഷിക്കോ, 
വാനില കൃഷി ക്കോ , ഔഷധ സസ്യകൃ ഷി ക്കോ , മറ്റു കാർഷിക വിളകൾക്കോ 
അല്ലെങ്കിൽ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, മറ്റ് വിനോദസഞ്ചാര പദ്ധതികൾ എന്നിവ 
സ്ഥാപിക്കുന്നതിനും, അതുമായി ബന്ധപ്പെട്ടതോ, അതിന് അനുബന്ധമായിട്ടുള്ളതോ 
ആയ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. . 


- 3. 82 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 82 -ാം വകുപ്പിൽ, ( 4 ) -ാം 
ഉപവകുപ്പിനോട് താഴെ പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നാൽ, ഈ വകുപ്പിലടങ്ങിയിട്ടുള്ള യാതൊന്നും തന്നെ ഏതെങ്കിലും ഭൂമി 
കശുമാവിൻ തോട്ടമായി പരിവർത്തനം ചെയ്യുന്നതിന് ബാധകമായിരിക്കുന്നതല്ല . . 


( ശരിത്തർജ്ജമ ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


